Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2018-20 


16 . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


REA 


. 


GOVERNN 


കരം 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 8 


നമ്പർ 


2019 ആഗസ്റ്റ് 20 
20th August 2019 

1195 ചിങ്ങം 4 
4th Chingam 1195 
1941 ശാവണം 29 
29th Sravana 1941 


Vol. VIII 


| No. 1 34 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers Welfare 

Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ടി. ബി . (1) 6842 / 2019. 

2019 ജൂ ലൈ 18 . 
ത്യശ്ശൂർ പിൻ സി പ്പൽ കൃഷി ഓഫീസിൽ നിന്നും 
2 019 - 20 സാമ്പത്തിക വർഷ ത്തിൽ ജില്ല യിൽ കാർഷിക 
വിക സന കർഷക ക്ഷേമ വകു പ്പിന് ആ വ ശ്യ മാ യ 
വിത്തുതേങ്ങ വിവിധ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കും തെങ്ങിൻ 

തെകൾ, മറ്റ് നടീൽ വസ്തുക്കൾ മുതലായവ ഉൽപ്പാദന 
കേന്ദ ങ്ങ ളിൽനിന്നും വിവിധ കീഴാ ഫീ സുക ളി ലേക്കും 
എത്തിക്കുന്നതിന് വാഹനം വിട്ടു നൽകാൻ താൽപര്യമുള്ള 
ലോറി ഉടമകളിൽ നിന്നും താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഈ പവ ത്തിക്ക് ഉദ്ദേശം 3 ലക്ഷം രൂപയുടെ ചെലവ് 
പ്രതീക്ഷിക്കുന്നു . 


3. ( എ ) വലിയ ലോറികൾ ചുരുങ്ങിയത് 4500 എണ്ണം DxT 

വിത്തുതേങ്ങകളോ/ 3000 എണ്ണം WCT/TxD വിത്തു 
തേങ്ങകളോ ഒറ്റ തട്ടിൽ 1500 എണ്ണം തെങ്ങിൻ 

തൈകളോ (കുത്തനെ) കുരുമുളക് വള്ളികൾ നട്ട 
2000 കവറുകളോ കയറ്റാൻ പര്യാപ്തമായിരിക്കണം. 
( ബി) മിനി ലോറികളിൽ ചുരുങ്ങിയത് 1000 എണ്ണം 
വിത്തുതേങ്ങകളോ ഒറ്റതട്ടിൽ 750 എണ്ണം തെങ്ങിൻ 

തെകളോ (കുത്തനെ) / കുരുമുളക് വള്ളികൾ 
നട്ട 1000 ക വ റു കളോ ക യ റ്റാ ൻ 
പര്യാപ്തമായിരിക്കണം. 


വ്യവസ്ഥകൾ 


1. കരാർ പ്രാബല്യമാകു ന്നത് മുതൽ 31 - 5 - 2020 വരെ 

ബാധകമായിരിക്കുന്നതാണ്. 
2. കുറ ഞ്ഞത് 4 ലോറി ക ളെ ങ്കിലും ഒരേ സ മ യം 

ഏർപ്പെടുത്തുവാൻ കരാറുകാരന് സാധിക്കണം. ( ഫ്ളീറ്റ് 
ഓണർമാർക്ക് മുൻഗണന നൽകുന്നതാണ്.) 


4. വാടക ട്രിപ്പിന് ലോഡുമായി ഓടുന്ന കിലോമീറ്ററിന് 
ഇത്ര എന്ന നിരക്കിലായിരിക്കണം വാടക രേഖപ്പെടു 

ത്തേ ണ്ട ത്. ( ലോഡ് കിലോമീറ്ററിന് ഇത 
എന്ന നിരക്കിൽ) 
5. കാർഷിക വികസന കർഷക ക്ഷേമ വകു പ്പിന്റെ 
വാഹ ന ങ്ങളും ഇതേ ആവ ശ്യ ത്തിന് ഉപ യോ ഗി 
ക്കു ന്ന താ യി രിക്കും. പ്രസ്തുത വാഹ ന ങ്ങ ളുടെ 
ലഭ്യതയിൽ കുറവ് വരു ന്ന പക്ഷം മാത്രമേ കരാർ 
വാഹനങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. 


Gaz. No . 34 /2019/DTP (Agriculture ). 


20th AUG. 2019 ] 


AGRICULTURE DEVELOPMENT AND FARMERS WELFARE DEPARTMENT 


40 


3. ലോറി വാടക രേഖപ്പെടുത്തുന്നത് ട്രിപ്പിന് ഓടുന്ന 
ഓരോ കിലോമീറ്ററിന് ഇത്ര രൂപ എന്നായിരിക്കണം. 
| പ്രസ്തുത നിരക്ക് 31- 5- 2020 വരെ സ്ഥിരവുമായിരിക്കണം. 
4 . - ഒരു സ്ഥലത്തു നിന്ന് നടീൽ വസ്തു ക്കൾ കയറ്റി. 
ലക്ഷ്യ സ്ഥാ ന ത്ത ത്തിയ ദൂര ത്തി നാ ണ് ഓടിയ 
കിലോമീറ്ററായി കണക്കാക്കി വാടക നൽകുന്നത്. 
ആ യ തിന് ഏറ്റവും കുറഞ്ഞ ദൂര മാ യി രി ക്കണം 
ഉപയോഗിക്കേണ്ടത്. 


5. വാഹ ന ങ്ങ ൾ കാത്തു നിൽക്കുന്ന സമ യ ത്തിന് 

വെയിറ്റിംഗ് ചാർജ്ജ് നൽകുന്നതല്ല . 


- ദർഘാസ് ഫോറങ്ങൾ ? 600 + ജി .എസ്. റ്റി. എന്ന നിരക്കിൽ 
തൃശ്ശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും വിലക്കോ 
മണി ഓർഡർ മുഖേനയോ 15 - 7 - 2019 , ഒരു മണി വരെ 
വാങ്ങാ വു ന്ന താ ണ് . ദർഘാസ് ഫോറത്തിന്റെ അധിക 
പകർപ്പുകൾ ? 300 + ജി.എസ്.റ്റി. എന്ന നിരക്കിൽ ലഭിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി നൽകുന്ന തില്ല . ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിന് 
പുറത്ത് “2019- 20 വർഷത്തിൽ ഉൽപ്പാദനോപാധികൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നെഴുതി പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസർ, കാർഷിക സമുച്ചയം, മ്യൂസിയം റോഡ്, ചെമ്പുക്കാവ്, 
തൃശ്ശൂർ- 20 എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
മുദ്രവെച്ച് ദർഘാസിനോടൊപ്പം തൃശ്ശൂരിൽ മാറാവു ന്നതും 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ പേരിൽ എടുത്തതുമായ 
3,000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം 
ചെ യ്യേ ണ്ടതാണ്. കൂടാതെ ദർഘാ സുകാരൻ ? 200 - ന്റെ 
മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക കരാറും ദർഘാസിനോടോപ്പം 
വച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 6 - 9 - 2019 , 3 മണി വരെ 
സ്വീകരിക്കുന്നതും ആയവ അന്നേദിവസം 4 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ നിയമാനുസൃതം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ്, മേലധികാരികളുടെ 
ഉത്ത ര വിന് വിധേ യ മാ യി അംഗീ ക രി ക്കു ന്ന തു മാ ണ്. 
എന്തെ ങ്കിലും കാര ണ വ ശാൽ അന്നേദിവസം അവധി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനടുത്ത പ്രവൃത്തി ദിവസം നിശ്ചയിച്ച 
അതേ സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസ് 
തുറ ക്കു ന്ന താ യി രി ക്കും . നിര ത ദ വ്യം നൽകാ ത്ത തോ 
മുദ്രപത ത്തിൽ കരാർ അടക്കം ചെയ്യാ ത്ത തോ വൈകി 
ലഭിക്കുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസ് അംഗീകരിക്കുന്ന കരാറുകാരൻ ? 15,000 
( പ തി ന യ്യാ യിരം രൂപാ മാത്രം) - ന്റെ സെക്യൂ രിറ്റി 
ഡെപ്പോസിറ്റ് നൽകേണ്ടതും ? 200 - ന്റെ മുദ്രപത്രത്തിൽ കരാർ 
ഒപ്പിടേണ്ടതുമാണ്. 


6. ലോറികൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കു ന്ന 

തായിരിക്കും. 
7. ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങളും ഇതേ ആവശ്യത്തിനായി 

ഉപയോഗിക്കുന്നതായിരിക്കും. 
- 8. ഈ കരാർ പ്രകാരം നൽകുന്ന വാടക തുകയ്ക്ക് 

നിയമപ്രകാരമുള്ള ആദായനികുതി കിഴിവ് ബാധക 
മായിരിക്കും. 
9. അസ്സൽ ടെണ്ടർ ഫോറത്തിന്റെ എല്ലാ പേജുകളും 

ഒപ്പിടേണ്ടതാണ്. 
10 . ടെണ്ട റി നോ ടൊപ്പം നിര ത ദ വ്യ മാ യ ? 3, 000 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, കാർഷിക സമുച്ചയം, 
മ്യൂസിയം റോഡ്, ചെമ്പുക്കാവ്, തൃശ്ശൂർ- 20 എന്ന 
പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പി 
ക്കേണ്ടതാണ്. 
11. സാധ ന ങ്ങൾ കട ത്തു മ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ 
നഷ്ടങ്ങളും കരാറുകാരൻ വഹിക്കേണ്ടതും നഷ്ടം 
സംഭവിക്കുന്ന സാധ ന ങ്ങ ളുടെ തുക കണക്കാക്കി 
നിര ത ദ വ്യ ത്തിൽ / കട ത്തു കൂ ലി യിൽ നിന്നും 
ഈടാക്കുന്നതുമാണ്. 
12. ടെണ്ടർ അംഗീ ക രിച്ച ശേഷം നിബ ന്ധ ന കൾ 

പാലി ക്കാതെ വന്നാൽ കൃഷി ഡ യ റ ക ടറുടെ 
അനുമതിക്ക് വിധേയമായി തൊട്ടടുത്ത ദർഘാസു 
കാ രന് കരാർ നൽകു ന്നതും നിര ത ദ വ്യം 

സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
13. പ്രിൻസിപ്പൽ കൃഷിഓഫീസർ അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആവശ്യമായ 
എണ്ണം ലോറികൾ സാ ധ ന ങ്ങ ൾ കൊണ്ടു 
പോകുന്നതിനായി ലഭ്യമാക്കേണ്ടതാണ്. 
ലേലം കൊണ്ടയാൾ നടീൽ വസ്തുക്കൾ കൊണ്ടു 
- പോകുവാൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ ആർ. സി . 
- ബുക്കിന്റെ പകർപ്പ് ഓരോ കെ യി മി നും ഒപ്പം 
ലഭ്യമാക്കേണ്ടതാണ്. 
കരാറുകാരന്റെ ക്ലെയിമിൽ നടീൽ വസ്തുക്കൾ കൊണ്ടു 
പോകു മ്പോൾ അനുഗമിച്ച ഉദ്യോഗസ്ഥന്റെ ഒപ്പും 
ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെയാണ് ആയവ കൊണ്ടു 
പോയതെന്നുമുള്ള സാക്ഷ്യപ്പെടുത്തലും നിർബന്ധമായും 
ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ക്ലെയിമിൽ സ്റ്റാർട്ടിംഗ് 
കിലോ മീറ്ററും എന്റിംഗ് കിലോമീറ്ററും ആകെ 
സഞ്ചരിച്ച ദൂരവും രേഖപ്പെടുത്തേണ്ടതാണ്. 


- യാതൊരു കാ ര ണ വും കാണിക്കാതെ ദർഘാസ് 
നിര സി ക്കു ന്ന തിനോ റദ്ദ് ചെയ്യു ന്ന തിനോ തൃശ്ശൂർ 
പിൻ സിപ്പൽ കൃഷി ഓഫീസർക്ക് അധികാ ര മു ണ്ടാ യി 
രിക്കുന്നതാണ്. സർക്കാർ ദർഘാസിന്റെ വ്യവസ്ഥകളിലും 
നിബ ന്ധ ന ക ളിലും നില വി ലു ള്ള എല്ലാ സർക്കാർ 
നട പടി ക മ ങ്ങളും കരാ റു കാ രൻ പാലി ക്കു വാൻ 
ബാദ്ധ്യ സ്ഥ നാ ണ് . ഇതു സംബ ന്ധിച്ചുള്ള കൂടു തൽ 
വി വ ര ങ്ങൾ എല്ലാ പവ്യ ത്തി ദി വ സ ങ്ങ ളിലും ത്യശ്ശൂർ 
പിൻ സി പ്പൽ കൃഷി ഓഫീസിൽ നിന്നും 
നേരിട്ടറിയാവുന്നതാണ്. 


14 . 


ടെണ്ടർ സമർപ്പിക്കേണ്ടവർ പാലിക്കേണ്ട പ്രത്യേക 

- വ്യവസ്ഥകളും നിബന്ധനകളും 
1. കരാ റു കാ ര ൻ ഒരേ സമയം 4 ലോറികൾ 

ഏർപ്പെടുത്തുവാൻ സാധിക്കുന്നവരാകണം. 
2. വലിയ ലോറികളിൽ ചുരുങ്ങിയത് 4500 എണ്ണം DxT 

വിത്തു തേ ങ്ങ ക ളോ 3000 എണ്ണം WCT/ TxD 
വിത്തു തേ ങ്ങ ക ളോ കുത്തനെ നിർത്താവുന്ന 
ത ര ത്തിൽ 1500 എണ്ണം തെങ്ങിൻ തൈകളോ 
കു രു മു ളക് വള്ളികൾ നട്ട് 2 000 ക വ റു കളോ 
കയ റ്റു വാൻ പര്യാ പ് ത മാ യി രി ക്ക ണം . മിനി 
ലോറികളിൽ ചുരുങ്ങിയത് 1000 DxT വിത്തുതേങ്ങകളോ 
കുത്തനെ നിർത്താവുന്ന തരത്തിൽ 750 തെങ്ങിൻ 

തകളോ/ കുരു മു ളക് വള്ളികൾ നട്ട് 1000 
കവറുകളോ കയറ്റാൻ പര്യാപ്തമായിരിക്കണം. 


- പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

പ്രിൻസിപ്പൽ കൃഷിഓഫീസർ. 


16 


